സ്വയസ്ഥിതനും ആദ്യന്തമില്ലാത്തവനും സാരാംര സമ്പൂര്‍ണ്ണനും ആയ 
ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തില്‍ [തനിക്കു സ്തുതി) 
വിരുദ്ധ മാര്‍ത്തോമാ ഭ്ലീഹായുടെ സിംഹാസനത്തിന്മേല്‍ 
ആരുഡഃനായിരിക്കുന്ന 


പൌരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാഷോലീത്തായും 
മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ പ്രസിഡന്റും ആയ 
മോറാന്‍ മാര്‍ ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പാലോസ്‌ ദ്വിതീയന്‍ 


നമ്പര്‍: 108 /2021 





നനനനനന്നനനനനതനനതനനതനനത്തനനനതതനത്തത്നു പള്ളിവികാരിയും ദേശത്തു പട്ട 
ക്കാരും പള്ളികൈസ്ഥാനികളും ശേഷം വിശ്വാസികളും കൂടി കണ്ടെന്നാല്‍ നിങ്ങള്‍ക്ക്‌ വാഴ്വ്‌! 


കര്‍ത്താവില്‍ പ്രിയരെ, 


നമ്മുടെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ (മലങ്കര അസോസിയേഷന്റെ) ഒരു 
യോഗം താഴെ പറയുന്ന വിഷയങ്ങളെപ്പറ്റി ആലോചിച്ച്‌ ആവശ്യമായ തീരുമാനം ചെയ്യുന്നതിന്‌ പരുമല 
സെമിനാരിയില്‍വച്ച്‌ 2021 ഒക്ടോബര്‍ മാസം 14-ാം തീയതി വ്യാഴാഴ്ച പകല്‍ ഒരു മണി (151) മുതല്‍ 
നമ്മുടെ അദ്ധ്യക്ഷതയില്‍ നടത്തുന്നതിന്‌ നാം തീരുമാനിച്ച്‌ പ്രഖ്യാപിക്കുന്നു. 


ആലോചനാ വിഷയങ്ങള്‍ 





1. പൌരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മ്രെതാപ്പോലീത്തായുടെയും പിന്‍ഗാമിയായി ഒരാളെ തെര 
ഞ്ഞെടുക്കുക. 
2. മലങ്കര അസോസിയേഷന്‍ പ്രസിഡന്റിന്‌ ആവശ്യമെന്ന്‌ ബോധ്യമുള്ളതും മുന്‍കൂട്ടി അനുവദിക്കുന്നതു 
മായ ഇതര വിഷയങ്ങള്‍ പരിഗണിച്ച്‌ യുക്തമായ തീരുമാനങ്ങള്‍ ചെയ്യുക. 
മലങ്കര അസോസിയേഷന്‍ യോഗ നടത്തിപ്പ്‌ സംബന്ധിച്ച്‌ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭാ 
ഭരണഘടന (1934-ലെ മലങ്കര സഭാ ഭരണഘടന) പ്രകാരവും “മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസി 
യേഷന്‍ യോഗം കൂടി തെരഞ്ഞെടുപ്പു നടത്തുന്നത്‌ സംബന്ധിച്ച നടപടി ചട്ടങ്ങള്‍” പരിഗണിച്ചും നാം 
ചെയ്തിട്ടുള്ള ക്രമീകരണങ്ങളുടെ ചുരുക്കം താഴെ ചേര്‍ത്തിരിക്കുന്നു: 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭാ ഭരണഘടന 271-ം൦ വകുപ്പനുസരിച്ച്‌ പള്ളി ഇടവകക 
ളില്‍ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപുരുഷന്മാരുടെ ഓദ്യോഗിക കാലാവധി 5 വര്‍ഷം ആയിരിക്കുന്നതി 


1/4 


നാല്‍, 2017 ജനുവരി മാസം 29-ാം൦ തീയതി പ്രസിദ്ധപ്പെടുത്തിയ പ്രതിപുരുഷന്മാരുടെ ലിസ്റ്റില്‍ ഉള്‍പ്പെട്ട 
അംഗങ്ങളും, ഇപ്പോള്‍ നിലവിലുള്ള മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളും ഈ കല്പന അനുസരിച്ച്‌ കൂടുന്ന 
അസോസിയേഷന്‍ യോഗത്തില്‍ സംബന്ധിക്കുന്നതിന്‌ അര്‍ഹതയുള്ള അംഗങ്ങളായിരിക്കും. എന്നാല്‍ മാനേ 
ജിംഗ്‌ കമ്മറ്റിയിലേക്ക്‌ നോമിനേറ്റ്‌ ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങള്‍ക്ക്‌ അസോസിയേഷന്‍ തെരഞ്ഞെടുക്കേണ്ട 
ഏതെങ്കിലും സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പില്‍ വോട്ടുചെയ്യുന്നതിന്‌ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 
ഏതെങ്കിലും ഇടവകയില്‍ പ്രതിപുരുഷന്മാരുടെ ഒഴിവുകള്‍ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭാ ഭരണ 
ഘടന അനുഛേദം 71 (9) പ്രകാരം നികത്തിയിട്ടുള്ള പക്ഷം പ്രസ്തുത വിവരം 2021 ജൂലൈ 30-ന്‌ മുമ്പായി 
രേഖാമൂലം അതതു ഇടവകമ്മെതാപ്പോലീത്താമാര്‍ നമ്മുടെ കാതോലിക്കേറ്റ്‌ ഓഫീസിലേക്ക്‌ അറിയിച്ചിരി 
ക്കേണ്ടതും, ആയത്‌ പരിശോധിച്ച്‌ അന്തിമ ലിസ്റ്റ്‌ (ഫൈനല്‍ ലിസ്റ്റ്‌) തയ്യാറാക്കുന്നതുമാണ്‌. 


അസോസിയേഷന്‍ യോഗാംഗങ്ങളുടെ ഫൈനല്‍ ലിസ്റ്റ്‌ 2021 സെപ്റ്റംബര്‍ മാസം 13-ഠം തീയതി ദേവ 
ലോകം കാതോലിക്കേറ്റ്‌ ഓഫീസിലും, അസോസിയേഷന്‍ യോഗസ്ഥലത്തും സഭയുടെ ഓദ്യോഗിക 
വെബ്സൈറ്റിലും ൯൦൬൦5൦0൧) പ്രസിദ്ധീകരിക്കുന്നതാണ്‌. ഫൈനല്‍ ലിസ്റ്റില്‍ പേരുള്ളവരെ മതിയായ 
തിരിച്ചറിയല്‍ രേഖകള്‍ പരിശോധിച്ച്‌ ആധികാരികത ഉറപ്പാക്കി യോഗത്തില്‍ പങ്കെടുപ്പിക്കുന്നതാണ്‌. 


അസോസിയേഷന്‍ യോഗത്തില്‍ സംബന്ധിക്കുന്നതിന്‌ അര്‍ഹതയുള്ള പള്ളി ഇടവക പ്രതിപുരുഷ 
ന്മാരെ, ആലോചനാ വിഷയങ്ങള്‍ സംബന്ധിച്ച്‌ അഭിപ്രായം പറയുന്നതിനും, വേണ്ടി വന്നാല്‍ വോട്ടുചെയ്യു 
ന്നതിനുമായി പള്ളിച്ചെലവില്‍ അയയ്ക്കേണ്ടതാണ്‌. യോഗത്തില്‍ സംബന്ധിക്കുന്നതിന്‌ അര്‍ഹതയുള്ളവര്‍ 
അതതു പള്ളി വികാരി സാക്ഷ്യപ്പെടുത്തിയ തിരിച്ചറിയല്‍രേഖകള്‍ സഹിതം, യോഗസ്ഥലത്തുള്ള രജിസ്ട്ര 
ഷന്‍ കൌണ്ടറില്‍ യോഗദിവസം രാവിലെ 9 മണി മുതല്‍ 12 മണി വരെയുള്ള സമയത്ത്‌ ഹാജരായി ഹാജര്‍ 
പുസ്തകത്തില്‍ ഒപ്പിട്ട യോഗ സ്ഥലത്ത്‌ പ്രവേശിക്കുന്നതിനുള്ള ബാഡ്ജുകള്‍ വാങ്ങി യോഗത്തിന്‌ അര 
മണിക്കൂര്‍ മുന്പ്‌ അവരവര്‍ക്ക്‌ നിശ്ചയിച്ചിട്ടുള്ള സീറ്റുകളില്‍ ഇരിക്കേണ്ടതാകുന്നു. പ്രതിപുരുഷന്മാരെ തിരി 
ച്ചറിയുന്നതിന്‌ ആവശ്യം വന്നാല്‍ അതിലേക്ക്‌ വികാരിയോ, മറ്റു പട്ടക്കാരോ, സ്ഥലത്തു വച്ച്‌ നേരിട്ട്‌ സാക്ഷ്യ 
പ്പെടുത്തേണ്ടതാകുന്നു. 


തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനത്തേക്കുള്ള നാമനിര്‍ദ്ദേശ പ്രതികകള്‍ പരിശോധിച്ച്‌ തീരുമാനം എടു 
ക്കുന്നതിനും അസോസിയേഷന്‍ യോഗ നടത്തിപ്പ്‌ സംബന്ധിച്ച്‌ പരാതിയുണ്ടെങ്കില്‍ അതു കേട്ട്‌ തീരുമാനി 
ക്കുന്നതിനും മറ്റുമായി അഭിവന്ദ്യ ഡോ. മാത്യൂസ്‌ മാര്‍ തീമോത്തിയോസ്‌ മ്മെതാപ്പോലീത്താ പ്രസിഡന്റും, 
റവ.ഫാ. പി.കെ. സഖറിയാ പെരിയോര്‍മറ്റം, അഡ്വ. മാത്യൂസ്‌ മഠത്തേത്ത്‌, അഡ്വ.ഡോ. മത്തായി മാമ്പള്ളില്‍, 
ശ്രീ. തോമസ്‌ ജോണ്‍ മോളേത്ത്‌ എന്നിവര്‍ അംഗങ്ങളുമായി ഒരു ദ്രിബ്യൂണലിനെ നാം നിയമിച്ച്‌ അധികാര 
പ്പെടുത്തിയിട്ടുള്ളതാകുന്നു. ്രിബ്യൂണലിലേക്കുള്ള പരാതികള്‍ ട്രിബ്യൂണല്‍ അദ്ധ്യക്ഷന്റെ പേര്‍ക്ക്‌ (കാ 
തോലിക്കേറ്റ്‌ ഓഫീസ്‌, ദേവലോകം പി.ഒ., മുട്ടമ്പലം (൩൭) കോട്ടയം 686004 എന്ന വിലാസത്തില്‍) അയച്ചു 
കൊടുക്കുകയോ, നേരിട്ടു നല്‍കുകയോ, ഇ-മെയിലായി 9൨011൦011൦ ൪൩൦5൦൩ എന്ന ഇ-മെയില്‍ 
വിലാസത്തിലേക്ക്‌ അയയ്ക്കുകയോ ചെയ്യാവുന്നതാണ്‌. 2021 ഓഗസ്റ്റ മാസം 5-ഠം തീയതി വ്യാഴാഴ്ചയും, 
2021 ഓഗസ്റ്റ്‌ മാസം 18-ാം തീയതി ബുധനാഴ്ചയും, 2021 സെപ്റ്റംബര്‍ മാസം 29-0൦ തീയതി ബുധനാഴ്ചയും 
പകല്‍ 9 മണി മുതല്‍ ട മണിവരെ കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ്‌ അരമനയില്‍ ട്രിബ്യൂണല്‍ കൂടി 
തീരുമാനങ്ങള്‍ കൈക്കൊള്ളുന്നതാണ്‌. ്രിബ്യൂണലിന്റെ തീരുമാനങ്ങള്‍ അന്തിമവും എല്ലാവര്‍ക്കും ബാധ 
കവും ആയിരിക്കുന്നതാകുന്നു. 


നാമനിര്‍ദ്ദേശ പ്രതികകള്‍ 2021 സെപ്റ്റംബര്‍ മാസം 14-ാം തീയതി മുതല്‍ കാതോലിക്കേറ്റ്‌ ഓഫീസില്‍ 
നിന്നും ലഭിക്കുന്നതാണ്‌. നിശ്ചിത ഫാറത്തില്‍ അസോസിയേഷന്‍ അംഗങ്ങളുടെ ലിസ്റ്റില്‍ പേരുള്ളവരില്‍ 
30 പേര്‍ ചേര്‍ന്ന്‌ ഓരോ നാമനിര്‍ദേശ പ്രതിക സമര്‍പ്പിക്കാവുന്നതാണ്‌. നാമനിര്‍ദ്ദേശപ്രതികകള്‍ കാതോലിക്കേറ്റ്‌ 
ഓഫീസിന്റെ അസ്സല്‍ മുശ്രയോടു കൂടിയ അതതു ഫോറത്തില്‍ ആയിരിക്കേണ്ടതും, ഒരാളിനെ നാമനിര്‍ദ്ദേശം 


2/4 


ചെയ്യുന്നതിലേക്ക്‌ മൂന്നില്‍ കൂടുതല്‍ നാമനിര്‍ദ്ദേശങ്ങള്‍ തയ്യാറാക്കുകയോ സമര്‍പ്പിക്കുകയോ ചെയ്തുകൂടാ 
ത്തതുമാണ്‌. ഒരംഗത്തിന്‌ ഒന്നില്‍ കൂടുതല്‍ നാമനിര്‍ദേശ പ്രതികയില്‍ ഒപ്പിടുന്നതിന്‌ അധികാരം ഇല്ലാത്ത 
താണ്‌. എല്ലാ നാമനിര്‍ദ്ദേശങ്ങളും, 28-09-2021 നോ അതിനു മുമ്പോ അസോസിയേഷന്‍ സെക്രട്ടറിക്ക്‌ ലഭി 
ച്ചിരിക്കണം. സ്ഥാനാര്‍ത്ഥികളെ നാമനിര്‍ദ്ദേശം ചെയ്യുന്നതിന്‌ അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റിക്കും 
അവകാശം ഉണ്ടായിരിക്കുന്നതാകുന്നു. നാമനിര്‍ദ്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധന ടി (്രിബ്യൂണല്‍ നടത്തു 
ന്നതും സാധുവായ പ്രതികകള്‍ സ്വീകരിക്കുന്നതുമാണ്‌. 


സാധുവായ നാമനിര്‍ദ്ദേശങ്ങള്‍ അസോസിയേഷന്‍ യോഗത്തിന്റെ അജണ്ടായില്‍ ചേര്‍ക്കുന്നതും, അസോ 
സിയേഷന്‍ യോഗത്തിന്‌ പത്തു ദിവസം മുമ്പ്‌ (03-10-2021) യോഗസ്ഥലത്തും, കാതോലിക്കേറ്റ്‌ ഓഫീസിലും, 
ഓദ്യോഗിക വെബ്സ്റ്റ്റിലും പ്രസിദ്ധപ്പെടുത്തുന്നതുമാകുന്നു. അജണ്ടാ പ്രസിദ്ധപ്പെടുത്തിയശേഷം മൂന്നു 
ദിവസത്തിനകം നാമനിര്‍ദ്ദേശം പിന്‍വലിക്കാവുന്നതാകുന്നു. നാമനിര്‍ദ്ദേശം പിന്‍വലിച്ചവരുടെ പേരുകള്‍ 
ഉള്‍പ്പെടാതെയുള്ള അജണ്ടാ യോഗദിവസത്തിന്‌ ഏഴുദിവസം മുമ്പ്‌ (06-10-2021) യോഗസ്ഥലത്തും, കാതോ 
ലിക്കേറ്റ്‌ ഓഫീസിലും, ഓദ്യോഗിക വെബ്‌സൈറ്റിലും പ്രസിദ്ധപ്പെടുത്തുന്നതാണ്‌. 


പൌരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മ്മരെതാപ്പോലീത്തായുടെയും പിന്‍ഗാമിയുടെ സ്ഥാനത്തേ 
ക്കുള്ള തെരഞ്ഞെടുപ്പിന്‌ അസോസിയേഷന്‍ യോഗം പരിഗണനയ്ക്ക്‌ എടുക്കുന്ന നാമനിര്‍ദ്ദേശം ഒന്നു മാത്ര 
മേയുള്ളു എങ്കില്‍ അപ്രകാരം നാമനിര്‍ദ്ദേശം ചെയ്യപ്പെട്ട മേല്‍പ്പട്ടക്കാരന്‍ ഏകാഭിപ്രായമായി തെരഞ്ഞെടുക്ക 
പ്പെട്ടതറായി പ്രഖ്യാപിക്കപ്പെടുന്നതാകുന്നു. അസോസിയേഷന്‍ യോഗം പരിഗണനയ്ക്ക്‌ എടുക്കുന്ന നാമ 
നിര്‍ദ്ദേശങ്ങള്‍ ഒന്നിലധികം ഉണ്ടായിരുന്നാല്‍ വോട്ടിംഗ്‌ നടത്തി ഫലം പ്രഖ്യാപിക്കുന്നതും, വോട്ടിംഗ്‌ കൈമാറ്റം 
ചെയ്യാവുന്ന ഒറ്റവോട്ട (ല്ലം 1ദ്ഥട്‌ബീി സ്ലം) സ്ര്രദായമനുസരിച്ച്‌ രഹസ്യ ബാലറ്റ്‌ മൂലം നടത്തുന്നതും 
നാമനിര്‍ദ്ദേശം ചെയ്യപ്പെട്ടവരില്‍ ഒരു മേല്‍പ്പട്ടക്കാരന്‍ തെരഞ്ഞെടുക്കപ്പെട്ടത്തായി പ്രഖ്യാപിക്കുന്നതിന്‌ വോട്ടു 
ചെയ്യുന്ന അംഗങ്ങളുടെ സാധുവായ വോട്ടുകളില്‍ (ശ്വ സട) അമ്പതു ശതമാനത്തിലധികം വോട്ടുകള്‍ 
കിട്ടിയിരിക്കേണ്ടതും, വോട്ടുകള്‍ തുല്യമായി വന്നാല്‍ നറുക്കിട്ട ഫലം നിര്‍ണ്ണയിക്കുന്നതുമാകുന്നു. 


അസോസിയേഷന്‍ യോഗത്തിന്റെ നടത്തിപ്പിന്‌ വൈസ്‌ പ്രസിഡണ്ടുമാരില്‍ ആരെയെങ്കിലും നിയോഗി 
ക്കുന്നതിന്‌ നമുക്ക്‌ അധികാരം ഉണ്ടായിരിക്കുന്നതാകുന്നു. 


ഈ കല്‍പനപ്രകാരം കൂടുന്ന അസോസിയേഷന്‍ യോഗ നടപടി സംബന്ധിച്ചോ, ഇവയില്‍പ്പെടാത്ത 
തായി അസോസിയേഷന്‍ യോഗനടത്തിപ്പിന്‌ അതതു സമയത്ത്‌ ആവശ്യമായിവരുന്ന ഏതെങ്കിലും കാര്യ 
ങ്ങള്‍ സംബന്ധിച്ചോ, അപ്പോഴപ്പോള്‍ യുക്തമായ തീരുമാനങ്ങള്‍ ചെയ്യുന്നതിന്‌ നമുക്ക്‌ അല്ലെങ്കില്‍ മേല്‍പ്ര 
കാരം വൈസ്‌ പ്രസിഡന്റിനെ നാം നിയോഗിച്ചിരുന്നാല്‍ അദ്ദേഹത്തിന്‌, അധികാരമുണ്ടായിരിക്കുന്നതാണ്‌. 


ഈ കല്പന സഭയിലെ എല്ലാ ഇടവകപള്ളികളുടെയും സഭാംഗങ്ങളുടെയും മറ്റും അറിവിലേക്കും, ഇതില്‍ 
നിര്‍ദ്ദേശിക്കുന്ന പ്രകാരമുള്ള നടപടികള്‍ക്കുമായി 2021 ജൂണ്‍ മാസം 21-ാം തീയതിയിലെ മലയാള മനോരമ, 
മംഗളം എന്നീ ദിനപ്രതങ്ങളിലും, “മലങ്കരസഭ' മാസികയിലും, ?സയഠ5൧2 എന്ന പ. സഭയുടെ ഓഈദ്യോ 
ഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്‌. 


അസോസിയേഷന്‍ യോഗത്തില്‍ സംബന്ധിക്കുന്നതിന്‌ അര്‍ഹതയുള്ള അംഗങ്ങളുടെ അറിവിലേക്കായി 
ഈ കല്പനയുടെ ഓരോ പകര്‍പ്പ്‌ നമ്മുടെ ഫാസിമിലി/ കമ്പ്യൂട്ടര്‍ ഒപ്പോടുകൂടി അയയ്ക്കുന്നതാണ്‌. 


മേല്‍ പ്രകാരം അസോസിയേഷന്‍ യോഗം നടത്തുന്നതു സംബന്ധിച്ചും മറ്റുമുള്ള കൂടുതല്‍ വിവരങ്ങള്‍ 
നമ്മുടെ കാതോലിക്കേറ്റ്‌ ഓഫീസില്‍ നിന്നും ലഭിക്കുന്നതാണ്‌. 


പ്രിയരെ, 


കൊവിഡ്‌-19 മഹാമാരി നിമിത്തം ലോകം മുഴുവനും അതീവക്നേശം അനുഭവിക്കുന്ന കാലഘട്ടമാണല്ലോ 
ഇത്‌. ഒരേ സ്ഥലത്ത്‌ ഒരുമിച്ചുകൂടി യോഗങ്ങള്‍ നടത്തുന്നതിന്‌ എല്ലാവരുടെയും സുരക്ഷയ്യെപ്തി അധികാ 


3/4 


രികള്‍ നിലവില്‍ നിയ്ന്ത്രണമേര്‍പ്പെടുത്തിയിട്ടുമുണ്ട. ആയതിനാല്‍ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോ 
സിയേഷന്‍ യോഗം സാധാരണ നടപടിക്രമപ്രകാരം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തും, തീയതിയിലും മുഴുവന്‍ 
അംഗങ്ങളെ ഒരുമിച്ചുചേര്‍ത്ത്‌ നടത്തുവാന്‍ സാധ്യമല്ലാതെവരുന്ന പക്ഷം, ആവശ്യമെങ്കില്‍, അപ്പോള്‍ നില 
വിലുള്ള സാഹചര്യം കണക്കിലെടുത്ത്‌ ആയതിന്‌ അനുയോജ്യമായ സാങ്കേതിക സംവിധാനങ്ങള്‍ പ്രയോ 
ജനപ്പെടുത്തിക്കൊണ്ട്‌ സുതാര്യമായും, നിയമാനുസൃതമായും ചേരേണ്ടതുണ്ട്‌. ആയത്‌ സംബന്ധിച്ച വിശ 
ദാംശങ്ങള്‍ നാമോ അല്ലെങ്കില്‍ നാം വൈസ്‌ പ്രസിഡന്റിനെ മേല്‍പ്രകാരം നിയോഗിച്ചിരുന്നാല്‍ അദ്ദേഹമോ 
പ്രഖ്യാപിക്കുന്നതും, അപ്രകാരമുള്ള ക്രമീകരണങ്ങള്‍ അപ്പോഴപ്പോള്‍ സ്വീകരിച്ച്‌ നിങ്ങളെ അറിയിക്കു 
ന്നതുമായിരിക്കും. അസോസിയേഷന്‍ അംഗങ്ങളെ യോഗസംബന്ധമായ വിവരങ്ങള്‍ അതത്‌ സമയം അറി 
യിക്കുന്നതിനായി നിലവിലുള്ള അംഗങ്ങളുടെ ഇ-മെയില്‍ വിലാസവും, മൊബൈല്‍ നമ്പറും /വാടസ്‌ആപ്പ്‌ 
നമ്പരുകളും ഇത്‌ സഹിതം അയയ്ക്കുന്ന ഫോര്‍മാറ്റില്‍ അതത്‌ പള്ളികളിലെ വികാരിമാര്‍ ഈ കല്‍പന 
ലഭിച്ച്‌ 15 ദിവസത്തിനകം നമ്മുടെ കാതോലിക്കേറ്റ്‌ ഓഫീസിലേക്ക്‌ തപാല്‍ വഴിയോ, 
98േ൨0110൦01/1൦൦ ൪൬൦൦.൩ എന്ന ഇ-മെയില്‍ വിലാസത്തിലോ അയച്ചുതരേണ്ടതാണ്‌. 


ശേഷം പിന്നാലെ, 


സര്‍വൃശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും, നിങ്ങളേവരോടും കൂടെ സദാ വര്‍ദ്ധിച്ചിരി 
ക്കുമാറാകട്ടെ. ആയത്‌ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കാവല്‍ പിതാ 
വായ മാര്‍ത്തോമ്മാ ശ്ലീഹായുടേയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ യല്‍ദോ മാര്‍ ബസേലിയോസിന്റെയും, 
മാര്‍ ഗ്രീഗോറിയോസിന്റെയും, മാര്‍ ദീവന്നാസ്യോസിന്റെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും, ശുദ്ധിമതി 
കളുടെയും പ്രാര്‍ത്ഥനകളാല്‍ തന്നെ. ആമ്മീിന്‍. 


സ്വര്‍ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ..................................................... 


പം 


2021 ജൂണ്‍ മാസം 10 -ം തീയതി ബസേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വിതീയന്‍ 
പരുമല സെന്റ്‌ ഗ്രീഗോറിയോസ്‌ 
ആശുപ്രതിയില്‍ നിന്ന്‌ 


4/4 


